Kerala Gazette No. 18 dated 4th May 2010 . 
PART III 


STORES PURCHASE 


Agriculture Department 


ടെണ്ടർ പരസ്യം 


നമ്പർ എസ്.എസ്.എഫ്.-4/ 2009 - 10 . 


2010 ഏപ്രിൽ 16 . 


സ്റ്റേറ്റ് സീഡ് ഫാം , പേരാമ്പ്രയിലേക്ക് 2010 -11 വർഷത്തിൽ 
നെൽകൃഷി, പച്ചക്കറി കൃഷി, തെങ്ങ് കൃഷി, വാഴ, അലങ്കാര 
ചെടി എന്നിവയ്ക്കാവശ്യമായ ഉണക്കിപ്പൊടിച്ച് ഏകദേശം 80 
ടൺ ഗുണനിലവാരമുള്ളതും കലർപ്പില്ലാത്തതുമായ ചാണകപ്പൊടി 
നൽകുന്നതിന് ടെണ്ടർ ക്ഷണിച്ചുകൊള്ളുന്നു . 


4. 17 - 5 - 2010 , 2.30 - ന് തത്സമ യം ഹാജരായ ടെണ്ടറു 

കാ രുടെ സാന്നിദ്ധ്യ ത്തിൽ ടെണ്ട റു കൾ തുറന്ന് 
പരിശോധിക്കുന്നതും ടെണ്ടറിലെ ഏറ്റവും കുറഞ്ഞ 
തുക ടണ്ണിന് രേഖപ്പെടു ത്തിയ ആളുടെ ടെണ്ടർ 
താൽകാലിക മായി അംഗീക രി ക്കു ന്നതും ബാക്കി 
ആളുകളുടെ നിരതദ്രവ്യം അപ്പോൾതന്നെ തിരികെ 

കൊടുക്കുന്നതുമാണ്. 
5. ടെണ്ടറിൽ ഉണക്കി പൊടിച്ച ചാണകവളത്തിന് ടണ്ണിന്റെ 

വില അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ട 
താണ്. 


നിബന്ധനകൾ 


6. മേലധികാരികൾ ടെണ്ടർ അംഗീകരിച്ചുകഴിഞ്ഞാൽ 
ഫാമിലെ ആവശ്യത്തിനനുസരിച്ച് ചാണകവളം ഇറക്കി 
കൊടുക്കേണ്ടതാണ്. 


1. ടെണ്ടർ ഫോറം 17 - 5 - 2010 രാവിലെ 11 മണി വരെ 

ഫാം ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ഫോറത്തിന്റെ 
വില നികുതിയുൾപ്പെടെ 440 രൂപ. 
2. മുദ്രവച്ച ടെണ്ടറുകൾ അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് 
മുൻപായി കൃഷി ഓഫീസർ, വിത്തുൽപ്പാദന കേന്ദ്രം 
( സ്റ്റേറ്റ് സീഡ് ഫാം , പേരാമ്പ ) എന്ന വിലാസത്തിൽ 
1,600 രൂപ ( ആ യി രത്തി അറുന്നൂറ് രൂപ മാത്രം) 

നിരതദ്രവ്യത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
3. ടെണ്ടറിനൊപ്പം 50 രൂപ മുദ്രപത്രത്തിൽ ടെണ്ടർ ഫോറ 

ത്തിലെ 6 -ാം പേജിലെ എഗ്രിമെന്റ് തയ്യാറാക്കി ഒപ്പിട്ട് 
നൽകേണ്ടതാണ്. 


7. ടെണ്ടർ അംഗീകരിച്ചുകഴിഞ്ഞാൽ ആയതിന്റെ വില 

31-3 - 2011 വരെ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. 
- 8. എല്ലാ സർക്കാർ ടെണ്ടർ വ്യവ സ്ഥ കളും ഈ 

ടെണ്ടറിനും ബാധകമാണ്. 


കൂടുതൽ വിവരങ്ങൾക്ക് 10 മണിമുതൽ 5 മണിവരെ 
പ്രവർത്തിദിവസങ്ങളിൽ ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 


സ്റ്റേറ്റ് സീഡ് ഫാം , 
പേരാമ്പ്. 


( ഒപ്പ്) 
കൃഷിഓഫീസർ. 


Forest Department 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ എ2- 1331/ 2010 . 

2010 ഏപ്രിൽ 9. 
മലയാറ്റൂർ ഡിവിഷന്റെ കീഴിലുള്ള കോടനാട് വൈൽഡ് അനിമൽ റസ്ക് സെന്ററിൽ പരിപാലിച്ചുവരുന്ന വന്യമൃഗങ്ങൾക്കും 
കോടനാട് ആനക്യാമ്പിലെ ആനകൾക്കും 2010 -11 സാമ്പത്തികവർഷത്തിൽ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് 
25 - 3-2010- ന് ദർഘാസുകൾ ക്ഷണിച്ചിരുന്നു . 25-3- 2010 - ന് ലഭിച്ച ദർഘാസുകളിൽ നല്ല ഗുണനിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യമായതു 
മായ പച്ചില ( പ്ലാവില ) ക്ക് ലഭിച്ച ദർഘാസുകളിൽ മതിയായ മത്സരമില്ലാത്തതിനാലും നിരക്ക് വളരെ കൂടുതലായതിനാലും ടി 
ദർഘാസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ടി ഇനം ഉൾപ്പെടെ താഴെ പട്ടികയിൽ വിവരിക്കുന്ന ഭക്ഷ്യ വസ്തുക്കൾ കോടനാട് 
റെയിഞ്ചാഫീസിൽ എത്തിച്ചുകൊടുക്കുന്നതിന് താൽപര്യമുള്ളവരിൽ നിന്നും മൽസര സ്വഭാവമുള്ളതും നിർദ്ദിഷ്ട ഫോറത്തിലുള്ളതു 
മായ മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസുകൾ “ കോടനാട് വൈൽഡ് അനിമൽ റസ്ക് സെന്ററിലെ 
മൃഗങ്ങൾക്കും ആന ക്യാമ്പിലെ ആനകൾക്കും 2010 - 11 സാമ്പത്തിക വർഷത്തിൽ ആഹാരസാധനങ്ങൾ എത്തിച്ചുകൊടുക്കുന്നതിനുള്ള 
ദർഘാസ് എന്ന് രേഖപ്പെടുത്തിയ കവറുകളിൽ മുദ്രവച്ച് 2010 മേയ് മാസം 18 -ാം തീയതി വൈകുന്നേരം മൂന്ന്മണിക്ക് മുമ്പായി 
മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ഓഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. 

- ദർഘാസ് ഫോറങ്ങൾ 14 -5- 2010 മുതൽ 18 -5- 2010 ഉച്ചയ്ക്ക് ഒരു മണിവരെ മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ 18 - 5 - 2010 ഉച്ചതിരിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ 
ദിവസം ( 18 - 5- 2010) ഉച്ചകഴിഞ്ഞ് 3.30 - ന് അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെയോ അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതുറക്കുന്നതാണ്. 


ഏതെങ്കിലും കാരണവശാൽ ദർഘാസുകൾ 18- 5- 2010 - ന് മുഴുവനായോ ഭാഗികമായോ നടക്കാതിരുന്നാൽ ടി ദർഘാസ് 21- 5- 2010 മുതൽ 
25- 5- 2010 ഒരു മണിവരെ വിൽക്കുന്നതും 25-5- 2010 മൂന്ന്മണിവരെ സ്വീകരിക്കുന്നതും 25-5- 2010- ന് 3.30 മണിക്ക് നിശ്ചിത സ്ഥലത്ത് 
വച്ച് തുറക്കുന്നതുമാണ്. നിരതദ്രവ്യം ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, മലയാറ്റൂർ 
ഡിവിഷൻ, കോടനാട് എന്ന വിലാസത്തിൽ മാറത്തക്കവണ്ണം ഡിമാന്റ് ഡാറ്റായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസുകൾ തുറക്കുന്ന ദിവസം പൊതു അവധിയോ ഹർത്താലോ ആയി വരികയാണെങ്കിൽ അടുത്ത പ്രവൃത്തിദിവസം അതേ 
സമയത്തും സ്ഥലത്തും ദർഘാസുകൾ തുറക്കുന്നതാണ്. 


നിരതദ്രവ്യം 


കമ് 
നമ്പർ 


ഭക്ഷ്യ വസ്തുക്കളുടെ 
വിശദ വിവരങ്ങൾ 


ഒരു വർഷത്തേക്കുള്ള 

ഉദ്ദേശ അളവ് 


ആഴ്ചയിൽ പ്രതിദിനം 
വിതരണം ചെയ്യേണ്ട 

അളവ് 


രൂപ് 


( 2 ) 


( 3 ) 


- ( 4 ) 


പട്ടിക I 


2190 കിലോ 


പ്രതിദിനം 6 
കിലോ വച്ച് 


438 കിലോ 


പ്രതിദിനം 1.200 
കിലോ വച്ച് 


43 കിലോ 


നല്ല നിലവാരമുള്ളതും 
ഭക്ഷ്യയോഗ്യമായതുമായ 
മാട്ടിറച്ചി 
നല്ല നിലവാരമുള്ളതും 
ഭക്ഷ്യയോഗ്യമായതുമായ 
മൽസ്യം 
നല്ല നിലവാരമുള്ളതും 
ഭക്ഷ്യയോഗ്യമായതുമായ 
കോഴിയിറച്ചി 
നല്ല നിലവാരമുള്ളതും 
ഭക്ഷ്യയോഗ്യമായതുമായ 
കോഴിമുട്ട 
നല്ല നിലവാരമുള്ളതും 
ഭക്ഷ്യയോഗ്യമായതുമായ പാൽ 


15 ദിവസം കൂടുമ്പോൾ 
2 കിലോ വച്ച് 


9 ,800 


v 


2555 എണ്ണം 


പ്രതിദിനം 1 എണ്ണം 
വച്ച് 


3650 ലിറ്റർ 


പ്രതിദിനം 
10 ലിറ്റർ വച്ച് 


പട്ടിക II 


292 കിലോ 


പ്രതിദിനം 800 ഗ്രാം വച്ച് 


37 കിലോ 


പ്രതിദിനം 100 ഗ്രാം വച്ച് 


292 കിലോ 


പ്രതിദിനം 800 ഗ്രാം വച്ച് 


നല്ല ഗുണനിലവാരമുള്ളതും 
ഭക്ഷ്യയോഗ്യമായതുമായ ഉള്ളി 
നല്ല ഗുണനിലവാരമുള്ളതും 
ഭക്ഷ്യയോഗ്യമായതുമായ ക്യാരറ്റ് 
നല്ല ഗുണനിലവാരമുള്ളതും 
ഭക്ഷ്യയോഗ്യമായതുമായ 
റെഡ് ക്യാപ്സിക്കം 
നല്ല ഗുണനിലവാരമുള്ളതും 
ഭക്ഷ്യയോഗ്യമായതുമായ ചെറുപഴം 
നല്ല ഗുണനിലവാരമുള്ളതും 
ഭക്ഷ്യയോഗ്യമായതുമായ കപ്പ് 


1, 000 


402 കിലോ 


പ്രതിദിനം 1.100 
കിലോ ഗ്രാം വച്ച് 
പ്രതിദിനം 12 കിലോ വച്ച് 


365 കിലോ 


പട്ടിക III 


18 , 100 


നല്ല ഗുണനിലവാരമുള്ളതും 
ഭക്ഷ്യയോഗ്യമായതുമായ 
പനംകൈ തെങ്ങിൻക 
(വെട്ടുതീറ്റ ) 


13140 കെട്ട് 
(ഉദ്ദേശം 328500 
കിലോ) 


പ്രതിദിനം 36 
കെട്ട് വച്ച് 


പട്ടിക IV 


385319 കിലോ 


66,500 


നല്ല ഗുണനിലവാരമുള്ളതും 
ഭക്ഷ്യയോഗ്യമായതുമായ പച്ചില ( പ്ലാവില ) 
(മാൻ, മ്ലാവ്എന്നിവ തിന്നുന്നത് 


പ്രതിദിനം 1055 
കിലോ വച്ച് 


ഉദ്ദേശ അടങ്കൽ തുക - രൂപ് 38,16,000 . 


ദർഘാസ് ഫോറത്തിന്റെ വില - പട്ടിക 1- ന് രൂപ 800 + വാറ്റ്, പട്ടിക 2 - ന് രൂപ 300 + വാറ്റ്, പട്ടിക 3 - ന് രൂപ 11,800 + വാറ്റ്, 
പട്ടിക 4- ന് രൂപ 4,000 + വാറ്റ്. 

ഉടമ്പടി കാലാവധി ഉടമ്പടി തീയതി മുതൽ 31- 3 - 2011 വരെ. 


സ്റ്റോർ പർച്ചേസ് വകു പ്പിലെ ദർഘാസുകളെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ വ്യവ സ്ഥ കളും 
മേൽ കാണിച്ച ജോലികൾക്കും ബാധകമായിരിക്കും. 9- 3 - 2010 - ലെ 10 -ാം നമ്പർ കേരള ഗസറ്റിൽ A2 -1331/2010 തീയതി 16 -2 - 2010 
ആയി പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള നിബന്ധനകൾ ഈ ദർഘാസിലും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് മലയാറ്റൂർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ നേരിട്ട് അറിയാവുന്നതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
മലയാറ്റൂർ, കോടനാട്. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


ദർഘാസ് പരസ്യം 


നമ്പർ ആർ. 4109 / 2010 . 


2010 ഏപ്രിൽ 16. 


കണ്ണൂർ ഡിവിഷന്റെ കീഴിലുള്ള വിവിധ റെയിഞ്ചുകളിലെ 2010 -11 കാലയളവിൽ പൊതുമരാമത്ത് പ്രവൃത്തികൾക്കാവശ്യമായ 
ഗ്രാനൈറ്റ് സർവ്വേക്കല്ലുകൾ വിതരണം ചെയ്യുന്നതിനായി മത്സരാടിസ്ഥാനത്തിലുള്ള ടെണ്ടർ, ഉൽപ്പാദകരിൽനിന്നോ അംഗീകൃത 
ഡീലർമാരിൽനിന്നോ ക്ഷണിച്ചുകൊള്ളുന്നു . നിശ്ചിത തുകയടച്ച് പ്രവൃത്തിദിവസങ്ങളിൽ കണ്ണൂർ കണ്ണോത്തുംചാലിൽ പ്രവർത്തിക്കുന്ന 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും ടെണ്ടർ ഫോറം ലഭിക്കുന്നതാണ്. ടെണ്ടർ ഫോറം 14 - 5 -2010 -ാം 
തീയതി 1 മണിവരെ വിതരണം ചെയ്യുന്നതും സീൽ ചെയ്ത ടെണ്ടറുകൾ 14- 5 - 2010 -ാം തീയതി 3 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം വൈകുന്നേരം 3.30 മണിക്ക് അപ്പോൾ ഹാജരുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും. താഴെ കാണിച്ച് 
തുകയ്ക്കുള്ള നിരതദ്രവ്യം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ 
ഡിമാന്റ് ഡ്രാഫ്റ്റ് എടുത്ത് ടെണ്ടർ ഫോറത്തിന്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. എല്ലാ നികുതികളും ഉൾപ്പെടെയുള്ള നിരക്കാണ് 
രേഖപ്പെടുത്തേണ്ടത്. സീൽ ചെയ്യാത്തതും വൈകി ലഭിക്കുന്നതുമായ ടെണ്ടറുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തുന്ന വ്യക്തി/ സ്ഥാപനം 50 രൂപയുടെ മുദ്രപ്രതത്തിൽ പ്രാരംഭ ഉടമ്പടി വെക്കേണ്ടതും 2010 -11 
കാലയളവിൽ ആവശ്യമുള്ളതും താഴെ കാണിച്ചിരിക്കുന്നതുമായ അളവിലുള്ള സാധനങ്ങൾ 2011 മാർച്ച് 31 -ാം തീയതിവരെയുള്ള 
കാലയളവിൽ സപ്ലേ ഓർഡർ ലഭിക്കുന്ന മുറയ്ക്ക് ടെണ്ടറിൽ ക്വാട്ട് ചെയ്ത നിരക്കിൽ വിതരണം ചെയ്യാൻ ബാദ്ധ്യസ്ഥനാ 
യിരിക്കും. യഥാസമയം വിതരണം ചെയ്യുന്നതിൽ വിഴ്ചവരുത്തുന്നപക്ഷം സ്റ്റോർ പർച്ചേസ് മാന്വലിൽ അനുശാസിക്കുംവിധത്തിലുള്ള 
പിഴ ഈടാക്കു ന്ന താ യി രിക്കും. വനംവകു പ്പിൽ നില വിൽ ഉള്ള ടെണ്ടർ സംബ ന്ധിച്ച എല്ലാ നിബ ന്ധ ന കളും ഈ 
ടെണ്ടറിനും ബാധകമായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ടെണ്ടർ അന്നേദിവസം നടക്കാതെ വന്നാൽ 21 -5 -2010 -ാം തീയതി മേൽ 
കാണിച്ച സ്ഥലത്തും സമയത്തും ടെണ്ടർ നടത്തുന്നതായിരിക്കും. 


- ക്രമ സപ്ലെചെയ്യേണ്ട 
നമ്പർ - സാധനങ്ങൾ 


ആവശ്യ 
സാധനത്തിന്റെ 
അളവ് 


വിതരണം ചെയ്യേണ്ട 

സ്ഥലം 


ഉദ്ദേശവില 
രൂപ് 


വിതരണം നിരതദ്രവ്യം 
ചെയ്യേണ്ടി രൂപ (14) 
കാലയളവ് 


500 എണ്ണം 


- കണ്ണവം, കാസർഗോഡ്, 
കൊട്ടിയൂർ, കാഞ്ഞങ്ങാട്, 

- തളിപ്പറമ്പ് 


15 , 000 


2010 - 11 


- 


ഗ്രാനൈറ്റ് 
സർവ്വേക്കല്ലുകൾ 
( 60 X 260 X 20 cm) 
സ്റ്റീൽ, ഐ . എസ്. ഐ . 
സ്റ്റാൻഡേർഡ് 


150 


2 


10 ക്വിന്റൽ 


29, 000 


290 


ദർഘാസ് പ്രമാണത്തിന്റെ വില -രൂപ 150 + വി . നി . 

മേൽപ്പറഞ്ഞ ടെണ്ടറിൽ കാണിച്ച സാധനത്തിന്റെ അളവ് ഉദ്ദേശം മാത്രമാണ്. ഏതെങ്കിലും കാരണവശാൽ അന്നേദിവസം 
ടെണ്ടർ നടക്കാതെ വന്നാൽ ടി ടെണ്ടർ 21 -5- 2010 -ാം തീയതി മേൽക്കാണിച്ച സ്ഥലത്തും സമയത്തും നടക്കുന്നതായിരിക്കും. 

( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
കണ്ണൂർ. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


Stationery Department 

TENDER NOTICE 


Cost of tender form : 
Original — Rs. 2 , 392 for Sl. No. 4 , Rs. 7, 904 for 

Sl. No. 5 and Rs. 26 , 000 for others. 


No . 2474 /B2/2010/Sty. 

7th April 2010 
Sealed competitive tenders are invited from Paper 
Manufacturing Mills for the supply of the following 
varieties of paper and pulp board for printing text books. 


Duplicate — Rs. 1,248 for Sl. No. 4 , Rs. 3 ,952 for 

Sl. No. 5 and Rs. 13, 000 for others. 
(Rate should be quoted excluding of Excise duty) 
Date and time of opening of tenders — 9 -6 - 2010 , 4 p . m . 


Tender No. and 
Nameof item with 

Specification 


Quantity 
(MT) 


No. 


1 


1128 


2978 


166 /2009- 10 - Maplitho Paper in 60 gsm 
with 80 % brightness (Min .) 76 cm width 
reel, 1 meter diameter with 7.6 to 7.8 cm . 
core diameter for printing text books in 
the High Speed Harris Web Offset 
Machine ( 36000 impressions per hour ). 
The reel should be free from joints, 
uneven windings and damage . The core 
should be strong. (IS :1848 /2007) 
167/2009- 10 — White Offset printing paper 
60gsm with 75 % brightness (Min .) in 
86 cm width reel one meter diameter with 
7.6 to 7.8 cm core diameter for printing 
text books in the High Speed Harris Web 
Offset Machine (36000 impressions per 
hour). The reel should be free from 
excessive reel joints , uneven windings 
and damage. The core should be strong. 
(IS : 1848 /2007) 
168 /2009 - 10 — White Offset printing paper 
60 gsm with 75 % brightness (Min .) in 
60 cm width reel, one meter diameter with 
7 .6 to 7 .8 cm core diameter . The reel 
should be free from excessive reel joints , 
uneven windings and damage . The core 
should be strong . (IS : 1848 /2007) 
169 /2009 - 10 — White Offset printing paper 
60 gsm with 75 % brightness (Min .) in 
30 cm width reel, one meter diameter with 
7 .6 to 7.8 cm core diameter. The reel 
should be free from excessive reel joints, 
uneven windings and damage . The core 
should be strong . (IS : 1848 /2007) 
170 /2009 - 10 — White Pulp board in 
57 x 78 cm x 200 gsm . (44.5 kg per ream 
of 500 sheets.) Machine finished . 
( superior quality ) (IS : 4664/ 1986 ) 
171/2009 - 10 — White Pulp board in 
61 x 90 cm x 180 g m . (49.4 kg. per ream 
of 500 sheets ) One side Machine glazed . 
(IS : 4664/ 1986 ) 


General requirements for Maplitho Paper 

Paper shall be made from chemical and wood free 
pulp only . No waste paper and /or Mechanical pulp shall 
be used . The firm shall take care of process control so 
that paper shall be free from static charges at the time of 
printing. 

General requirements for Offset Printing Paper 

Paper shall be made from chemical pulp of Agro 
waste material eg ., Beggase/ Straws/Grasses/ Cotton Linter 
etc. No mechanical pulp shall be used . Paper made from 
waste paper and paper cuttings is not acceptable. The 
firm shall take care of process control so that paper shall 
be free from static charges at the time of printing. 
1. Intending tenderers may on application to the 

Controller of Stationery, Kerala , Thiruvananthapuram 
695 033 , obtain the requisite tender forms on which 
the tenders are to be submitted. 
Sale of tender forms will be closed at 4 p . m . on 
8 -6 - 2010 . Cost of tender forms will be accepted in 
cash (remittance in office ) or by Money Order which 
should be sent to the Controller of Stationery , 
Thiruvananthapuram -695 033 . (Name of the Officer 
should not be mentioned ). Cheques , Postage Stamps 
and Demand Drafts will not be accepted towards 
the cost of tender forms nor the tender forms be 
sent by V .P .P . The cost of tender forms are not 
refundable under any circumstances. The tender 
number and the name of the item for which the 
tender form is required should be clearly specified in 
the application /M . O . Coupon . The tender forms are 
not transferable. The last date and time fixed for 
receipt of tender is 3 p . m . on 9 -6 - 2010 and the 
tenders will be opened at 4 p . m . on the same day. 
As the reel paper is for printing text books at Kerala 
Books and Publications Society, Kochi the intending 
tenderers for reel paper should send one sample reel 
of paper to the Managing Director, Kerala Books 
and Publications Society , Kochi before 4 p. m . on 
9 -6 - 2010 for testing the printability and general 
performance of the reels . 76 cm reel paper and 
86 cm reel paper should be suitable for printing text 
books in the High Speed Harris Web Offset 


2568 


4 


50 


5 


233 


6 


1479 


Machine (36000 impressions per hour). The sample 
reels received after the stipulated time will not be 
accepted. The rate should be quoted for free 
delivery at Kerala Books and Publications Society , 
Kochi excluding excise duty as the paper and pulp 

board are meant for printing text books. 
4 . The cover containing the tender shall be 

appropriately superscribed with the tender number 
and item ( separate cover for each tender ) and 
addressed to the Controller of Stationery , 
Thiruvananthapuram -695 033 . Late tenders will not 
be accepted . The tenders will be opened in the 
presence of the tenderers or their authorised 
representatives who may be present at the time of 

opening of the tender. 
5. Every tenderer shall send along with his tender a 

preliminary agreement executed on a Kerala Stamp 
Paper worth Rs. 50 and furnish 1 % of the total cost 
of the materials as Earnest Money Deposit. Earnest 
Money Deposit will be accepted in Cash , Demand 
Draft or FDR taken in favour of Controller of 
Stationery with due endorsement. No tenderer shall 
be exempted from furnishing Earnest Money 
Deposit /Security Depopsit vide GO . (P ) No. 448 /05/ Fin . 
dated 13 - 10 -2005. Tenders without EMD will be 
rejected outright. 
A specimen of the preliminary agreement deed is 
appended to the tender form . Tenders received 
without the Agreement deed , Earnest Money 
Deposit and Samples will be rejected outright. 
Further details, if any, can be had from the office of 
the undersigned during office hours . 
Other things being equal, preference will be given to 
goods with I.S . I. Certification mark and in the 
absence of Certification mark, products conforming to 
IS specification . Where uncertified goods are 
supplied by the seller with a conformity of relevant 
Indian Standards, it is his responsibility to produce 
a certificate of conformity from the Bureau of Indian 
Standards or any other test house recognized by 
the BIS . Offer for articles with ISI mark should be 
accompanied by a duly attested copy of the latest 
valid licence issued by BIS for manufacture of the 

articles with I.S.I. mark . 
8. Packing of the reel paper and pulp board shall be 

done as follows: 
Reel paper 
( 1) The central core pipe shall be made of good 

strength paper so as to withstand transit 
hazard , reel weight and retain its shape . The 
core ends shall be protected by inserting well 
fitted wooden plugs or plugs of any hard 
material extended to about 15 mm into core at 
both ends. 


(2 ) Number of joints in reel shall not be more than 

three and joints shall be well gum taped with 

proper identification mark . 
(3) No paper cutting or strips shall come inside the 

reel of paper layer. 
Pulp board 
(a) The packing of board shall be done so as 

to ensure that sheets and its edges are not 
damaged during transportation and paper 
remains flat in reams. Folded sheets shall 

not be accepted . 
(b ) The number of sheets in a Packet shall be 

100 or 150 sheet. 
9 . Supply of Printing Paper/ Pulp Board should be 

started within 15 days from the date of receipt of 
supply order and should be completed in 3 - 4 
months as per the schedule of materials of the 

tender ( subject to amendments). 
10. Invoices for payment claiming the cost of pulp 

board /paper supplied to KBPS should be forwarded 
to the Text Book Officer after getting the Stock 
Entry Certificate of the concerned Store Keeper so as 
to arrange the payment. 
Invoices for payment will not be accepted for part 
supplies in small quantities. Unless a minimum 500 
M . T. Reel paper and 150 M . T. Cover paper is 

supplied in each lot. 
12. Payment will be made on submission of invoices to 

the concerned after completing all the formalities and 
after satisfying the conditions 10 - 11 Ibid . 
Payment will be made only for the net weight of the 
usable paper, ie ., excluding the weight of the 
packing materials , side cups and central core pipe 

etc . 
14 . Those mills who can keep the schedule issued by 

the department need only offer the rates . All 
participants should mention the quantity that can be 
supplied per month very specifically. 


2011 - 12 coBUJOM UDHC00 OG 10001) MUM A 6BBUÔ 
അച്ചടിക്കുന്നതിനായി താഴെപ്പറയുന്ന തരത്തിലുള്ള വിവിധതരം 
കടലാസ്, പൾപ്പ് ബോർഡ് എന്നിവ വിതരണം ചെയ്യുന്നതിലേക്ക് 

പേപ്പർ മില്ലുകളിൽനിന്നും മുദ്രവച്ച ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 

ഇനവും 


അളവ് 
( somo ) 


(1) 


166 / 2009 - 10 os encom Aselyn 60 
al ng M 290 80% 60ğmm 76 ON . 09. 
wol0233 0100 , 1 oigo woolq8 7.6 -7.8 
ON . 01. CDOD woolq8 , Co2010050 
കൂട്ടിച്ചേർക്കലുകളോ കേടുപാടുകളോ 
Jom Josle . (Ong). 2001. 1848 /2007 
അനുസരിച്ചുള്ളവ ) 


1128 


2978 


2 


ഫോറത്തിലായിരിക്കണം ദർഘാസുകൾ നൽകേണ്ടത്. ഏത് 
ദർ ഘാ സിനും ഇന ത്തിനും വേണ്ടിയു ള്ള ഫാറമാണ് 
വേണ്ടതെന്ന് അപേക്ഷയിൽ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കണം. 
ദർഘാസ് ഫാറത്തിനുള്ള അപേക്ഷയോടൊപ്പം ഫാറത്തിന്റെ 
വില അട യ് ക്കേ ണ്ട താ ണ് . ദർഘാസ് ഫാറ ത്തി നായി 
അടയ്ക്കുന്നതുക യാതൊരു കാരണവശാലും മടക്കി നൽകുന്നതല്ല. 
ദർ ഘാസ് ഫാറ ത്തിന്റെ വിൽപ്പന 8 - 6 - 2010 , 3 മണിക്ക് 
അവ സാ നിക്കു ന്ന താ ണ് . ദർഘാസ് ഫോറത്തിന്റെ വില 
പണമായോ മണിയോർഡറായോ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 
മണിയോർഡർ “ സ്റ്റേഷനറി കൺട്രോളർ, തിരുവനന്തപുരം 
695 033 എന്ന വിലാസത്തിൽ വേണം അയയ്ക്കേണ്ടത്. ( പേര് 
വയ് ക്കാൻ പാടില്ല ) ഫാറം വില ചെക്കാ യോ ഡിമാന്റ് 
ഡാറ്റായോ പോസ്റ്റേജ് സ്റ്റാമ്പായോ സ്വീകരിക്കുന്നതല്ല. 
- പാഠ പു സ്തക അച്ചടിക്കാ യാണ് കടലാസും പൾപ്പ് 
ബോർഡും വാങ്ങുന്നത്. ആയതിനാൽ എക്സൈസ് തീരുവ 
കൂടാതെയാണ് നിരക്ക് നൽകേണ്ടത്. റീൽ പേപ്പറിന് നിരക്ക് 
നൽകുമ്പർ റീൽ പേപ്പറിന്റെ ഗുണനിലവാരം ടെസ്റ്റ് ചെയ്യുന്ന 
തിന് ഓരോ സാമ്പിൾ റീൽ 9 - 6 - 2010 , 4 മണിക്ക് മുമ്പായി 
മാനേജിംഗ് ഡയറക്ടർ, കേരള ബുക്സ്ആന്റ് പബ്ലിക്കേഷൻ 
സൊസൈറ്റി, കാക്ക നാട് പി . ഒ ., കൊച്ചി- 682 030 എന്ന 
വിലാസത്തിൽ എത്തിക്കേണ്ടതാണ്. നിശ്ചിത സമയം കഴിഞ്ഞ് 
ലഭിക്കുന്ന സാമ്പിൾ റീലുകൾ സ്വീകരിക്കുന്ന തോ ടെസ്റ്റ് 
ചെയ്യുന്നതോ അല്ല. 


2 167 / 2009 - 10 വെള്ള ഓഫ്സൈറ്റ് അച്ചടി 

കടലാസ് 60 ജി എസ് എം 86 സെ . മീ . 
വീതിയുള്ളറീൽ, 1 മീറ്റർ ഡയമീറ്റർ , 7.6 -7.8 
സ . മീ . കോ ർ ഡ യ മീ റ്റർ, 75 % 

ബറ്റ്നസ് ക്രമാതീതമായ കൂട്ടിച്ചേർക്ക 
ലുകളോ കേടുപാടുകളോ വരാൻ പാടില്ല. 
( ഐ . എസ്. 1848 / 2007 അനുസരിച്ചുള്ളവ) 
168 / 2009 - 10 - വെള്ള ഓഫ്സെറ്റ് അച്ചടി 
കടലാസ് 60 ജി എസ് എം 60 സെ . മീ . 
വീതിയുള്ളറീൽ, 1 മീറ്റർ ഡയമീറ്റർ 7.6 -7.8 
സെ . മീ . കോർ ഡയമീറ്റർ, 75 % ബറ്റ്നസ് 
കമാതീതമായ കൂട്ടിച്ചേർക്കലുകളോ 
കേടു പാ ടു ക ളോ വ രാ ൻ പാടി ല്ല . 
( ഐ . എസ്. 1848/ 2007 അനുസരിച്ചുള്ളവ) 
4 169 /2009 -10 - വെള്ള ഓഫസൈറ്റ് അച്ചടി 

കടലാസ് 60 ജി എസ് എം 30 സെ . മീ . 
വീതിയുള്ളറീൽ, 1 മീറ്റർ ഡയമീറ്റർ 7.6 - 7.8 
സെ . മീ . കോർ ഡയമീറ്റർ, 75 % ബറ്റ്നസ് 
ക്രമാതീതമായി കൂട്ടിച്ചേർക്കലുകളോ 
കേടു പാ ടു ക ളോ വരാൻ പാടി ല്ല . 
( ഐ . എസ്. 1848/ 2007 അനുസരിച്ചുള്ളവ ) 
5 170 / 2009 - 10 - വെള്ള പൾപ്പ് ബോർഡ് 

57 x 78 സെ . മീ . x 200 ജി എസ് എം ( 500 
ഷീറ്റുകളുള്ള 44.5 കിലോ തൂക്കം വരുന്ന 

റീം ) ( ഐ . എസ് . 4664/ 1986) 
6 171 / 2009 - 10 - - വെള്ള പൾപ്പ് ബോർഡ് 

61 x 90 സെ . മീ . x 180 ജി എസ് എം ( 500 
ഷീറ്റുകളുള്ള 49.4 കിലോ തൂക്കം വരുന്ന 
റീം ) ( ഐ . എസ് . 4664/ 1986) 


2568 


- 


50 


( Sd.) 
Controller of Stationery 

(in- charge). 


Thiruvananthapuram. 


- 233 


233 


1479 


ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ കമനമ്പർ 4 - ന് രൂപ 2,392, ക്രമനമ്പർ 

- 5- ന് രൂപ 7,904 , മറ്റുള്ളവയ്ക്ക് രൂപ 26,000. 
പകർപ്പ് ക്രമനമ്പർ 4 - ന് രൂപ 1,248, ക്രമനമ്പർ 

5 - ന് രൂപ 3,952, മറ്റുള്ളവയ്ക്ക് രൂപ 13,000. 
- ദർഘാസുകൾ ലഭി ക്കേണ്ട അവസാന തീയ തിയും 
സമയവും - 9 - 6 - 2010, 3 മണി. 

- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
9 - 6 - 2010 , 4 മണി. 


Technical Education Department 
SHORT TENDER EXTENSION NOTICE 

- [ No. P1/10 /2009 -10] 
No. P1 / 3550/ 2009/ Civil. 

7th April 2010. 
Due to some technical reasons , the last date for 
tender No. P1/ 10 / 2009- 10 due on 16 - 3 - 2010 at 3 p .m . for 
the purchase of Sieve Set and Teakwood for M . T. Lab 
of Civil Engineering Department to Government 
Engineering College, Kozhikode is hereby extended upto 
14- 5 - 2010 at 3 p . m . 

The tender should be superscribed as Tender 
No. P1 / 10/2009 - 10 due on 14 - 5 - 2010 at 3 p . m . and 
addressed to the undersigned to reach him before 
14 -5 - 2010 at 3 p . m . Late tenders will not be accepted . 
The tenders will be opened at 11 a . m . on 15 -5 - 2010 in 
the presence of such of the tenderers or their authorized 
representatives , who may be present at that time. 

Intending tenderers may , on application to the 
undersigned to obtain the requisite tender forms on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance of 
Rs. 450 including VAT which is the price fixed for the 
same and which is non -refundable under any 
circumstances . The tender forms are not transferable . Sale 
of tender form will be closed at 2 p . m . on 13 - 5 - 2010 . 
Drafts , Cheques, Postage Stamps etc . will not be accepted 
towards the cost of forms, nor will the form be sent by 

V . P.P . Duplicate tender forms, if required will be issued at 
- Rs. 225 including VAT per copy. 


ദർഘാസ് അടക്കം ചെയ്ത കവറിന് ഏറ്റവും മുകളിലായി 
ദർഘാസ് നമ്പരും സാധനത്തിന്റെ പേരും എഴുതി “ സ്റ്റേഷനറി 
കൺട്രോളർ, തിരുവനന്തപുരം- 695 033 എന്ന വിലാസത്തിൽ 
ദർഘാസുകൾ അയയ്ക്കേണ്ടതാണ്. ഓരോ ദർഘാസും 
പ്രത്യേകം പ്രത്യേകം കവറിൽ നൽകേണ്ടതാണ്. താമസിച്ചു 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

ദർഘാസുകൾ സന്നിഹിതരായിരിക്കുന്ന ദർഘാസുകാരുടെ 
അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തിയ പ്രതിനിധികളുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസ് നൽകാൻ 
താൽപ്പര്യമുള്ളവർ “ സ്റ്റേഷനറി കൺട്രോളർ, തിരുവനന്തപുരം 
695 033 ” എന്ന വിലാസത്തിൽ അപേക്ഷ നൽകി നിശ്ചിത 
ദർഘാസ് ഫോറം കര സ്ഥ മാ ക്കാ വു ന്ന താ ണ് . നിശ്ചിത 


- ( 1 ) 


(3 ) 


1 set 


As per tender condition the tenderer should send 
along with his tender an agreement executed and signed 
in Kerala Stamp Paper of value Rs. 50 and an EMD of 1 % 
of the total cost of the articles tendered . Tenders without 
agreement and EMD will be rejected . 

Those who want the tender form by post should 
send Rs. 500 including VAT by Money Order to the 
undersigned . Duplicate by Post Rs. 275 . Outside firms 
who desire to get Kerala Stamp Paper should send an 
additional amount of Rs. 75 along with the cost of tender 
forms. 


- (2 ) 
Test Sieve (Fine series ) with 
receiving Pan and Lid . Made 
of Brass -20 cm Ø 
4.75mm , 2.36 mm, 1.18 mm 
600 micron , 300 micron and 150 
micron 
Test Sieves (Coarse Series) with 
receiving Pan and Lid made of 
GI. 20 cm 0 - 80mm , 40mm, 
10 mm and 4.75 mm. 
90 micron sieve made of brass 
20 cm 


- 1 set 


- 


6 


90 


5 Nos. 


( Sd .) 


Government Engineering 
College, Kozhikode . 


Principal. 


കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ മെറ്റീരിയൽ ടെസ്റ്റിംഗ് 
ലാബിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ( സീവ് സൈറ്റ് & 
തേക്ക്വുഡ്) വിതരണം ചെയ്യുന്നതിലേക്കായി ക്ഷണിച്ച 
ദർഘാസ് നമ്പർ പി1/10/ 2009 -10 ചില സാങ്കേതിക കാരണങ്ങളാൽ 
14- 5- 2010 വരെ ദീർഘിപ്പിച്ചതായി അറിയിച്ചുകൊള്ളുന്നു . 

ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ ദർഘാസ് 
നമ്പർ പി1/ 10/ 2009 - 10 തീയതി 14- 5 - 2010 എന്ന് രേഖപ്പെടുത്തി 
താഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥന് 14 - 5 - 2010 , 3 മണിക്ക് മുൻപ് 
സമർപ്പിക്കേ ണ്ട താണ്. താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. ദർഘാസുകൾ 15 -5 - 2010 - ന് രാവിലെ 11 
മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ച ആളുകളുടെ സാന്നിദ്ധ്യത്തിൽ 
ആധികാരികമായി തുറക്കുന്നതുമാണ്. 

ദർഘാസുകൾ ആവശ്യമുള്ളവർ 450 രൂപ ( നികുതി 
ഉൾപ്പെടെ) വില നൽകി ദർഘാസ് ഫോറങ്ങൾ വാങ്ങേണ്ട 
താണ്. 13 - 5 - 2010 - ന് ഉച്ചയ്ക്കുശേഷം 2 മണി വരെ ദർഘാസ് 

ഫോറ ങ്ങൾ വാങ്ങാ വു ന്ന താ ണ്. ദർഘാസ് ഫോറ ങ്ങൾ 
യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . 
ചെക്ക്, ഡ്രാഫ്റ്റ്, പോസ്റ്റേജ് സ്റ്റാമ്പ്തുടങ്ങിയവ സ്വീകരിക്കുന്നതല്ല. 
വി. പി. പി . ആയി ദർഘാസ് ഫോറങ്ങൾ അയയ്ക്കുന്നതല്ല . 
ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവർ ഒരു 
പ്രതിക്ക് 225 രൂപ ( നികുതിഉൾപ്പെടെ) കൂടി അയയ്ക്കേണ്ടതാണ്. 

ദർഘാസ് നിയമമനുസരിച്ച് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 
ദർ ഘാ സി നോ ടൊപ്പം 50 രൂപ വില യുള്ള കേരള 
മുദ്രപത്രത്തിൽ സമ്മതപത്രവും ഒരു ശതമാനം നിരതദ്രവ്യവും 
വെക്കേണ്ടതാണ്. സമ്മതപത്രവും നിരതദ്രവ്യവും ഇല്ലാത്ത 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ തപാൽ വഴി 
ആവശ്യമുള്ളവർ അസലിന് 500 രൂപയും പകർപ്പിന് 275 
രൂപയും മണിയോർഡ റായി പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് 
എഞ്ചിനീയറിംഗ് കോളേജ്, വെസ്റ്റ്ഹിൽ പി. ഒ., കോഴിക്കോട്-673 005 
എന്ന പേരിൽ അയച്ചുതരേണ്ടതാണ്. കേരളത്തിന് പുറത്തുള്ള 
കമ്പനിക്കാർക്ക് കേരള മുദ്രപത്രം ആവശ്യമാണെങ്കിൽ ദർഘാസ് 
ഫോറത്തിന്റെ വിലയോടൊപ്പം 75 രൂപ കൂടി അധികമായി 
അയയ്ക്കേണ്ടതാണ്. 


SHORT TENDER NOTICE 
No.D1- 26/2010 . 

- 3rd April 2010 . 
Sealed tenders are invited for the purchase of 
Electronics Items for Electronics Department to 
Government Polytechnic College , Kannur. 

Estimate PAC -Rs. 84,000. 
EMD1 %. 

The tenders should be superscribed 
“ No . D1- 26/ 2010 ” and addressed to the Principal, 
Government Polytechnic College, Kannur-7 . The last date 
| for receipt of tender is 20 - 5 - 2010 at 3 p . m . and the 

tenders will be opened at 3 p .m . on 21 -5 - 2010 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. 
Late tenders will not be accepted . 

Intending tenderers may on application to the 
Principal , Government Polytechnic College, Kannur 
obtain the requisite tender forms on which tender 
should be submitted . Application for the tender forms 
should be accompanied by a cash remittance of 
Rs. 400 + VAT 4 % which is the price fixed for a form /set 
of forms which is not refundable under any circumstances . 
The tender forms are not transferable . Sale of tender 
forms will be closed at 3 p .m . on 19 -5 - 2010 . Cheques, 
Postage Stamps etc . will not be accepted towards the cost 
of forms, nor will the forms be sent as per V . P. P . 
Duplicate tender forms, if required will be issued at 
Rs. 200 + VAT 4 % per copy. 

- കണ്ണൂർ സർക്കാർ പോളിടെക്നിക്കിലെ ഇലക്ട്രോണിക്സ് 
വിഭാഗത്തിലേക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിനുവേണ്ടി സീൽ 
ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക - രൂപ 84,000. 
നിരതദ്രവ്യം - 1 %. 


DETAILS OF ITEMS 


SL. 


Description 

of item 


No. of items 

required 


No . 


(1 ) 


( 2 ) 


( 3 ) 


1 


Teak wood 50x35x60mm size 
MS Rod 8mm Ø 
SAE 30 Oil - 


60 Nos. 
50 Kg. 
5 Ltr. 


- 3 


I) 


(2 ) 


(3 ) 


ടെണ്ടർ സീൽ ചെയ്തവയും കവറിനു മുകളിൽ “ ടെണ്ടർ 
നമ്പർ ഡി1/ 26 / 2010 ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്ക് 
ഉപകരണങ്ങൾ വാങ്ങുന്നതിനുവേണ്ടി?” എന്നെഴുതിയവയു 
മായിരിക്കണം. സീൽ ചെയ്ത ടെണ്ടറുകൾ സ്വീകരിക്കുന്ന 
അവസാന തീയതി 20 - 5- 2010, 3 മണിവരെയും അവ 21- 5 -2010 
കൃത്യം 3 മണിക്ക് ടെണ്ടർ സമർപ്പിച്ച സന്നിഹിതരായവരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും. വൈകി കിട്ടുന്ന 
ടെണ്ടറുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


2 


- ടെണ്ടർ ഫോറം ഒന്നിന് 400 രൂപ + വാറ്റ് 4 % ( മടക്കി 
കിട്ടാത്തത്) കണ്ണൂർ സർക്കാർ പോളി ടെ ക് നിക്കി ലെ 
ആഫീസിൽ നിന്ന് 19 - 5 - 2010 വൈകുന്നേരം 3 മണിവരെ 
നേരിട്ടോ തപാൽ മാർഗ്ഗമോ കിട്ടുന്നതായിരിക്കും. ടെണ്ടർ 
ഫോറ ങ്ങ ളുടെ വില മണി ഓർഡർ ആയി മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. ചെക്കുകൾ, പോസ്റ്റൽ ഓർഡർ, ഡ്രാഫ്റ്റ് 
എന്നിവ ടെണ്ടർ ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. 


2 Digital Test 40 Pin ZIS 
IC Tester Package DIP 14 , 16 , 18 , 20 etc. 

74, 40 , 45 Series 
Op-Amp 3140 , 741, 324 , 341, 358 etc . 
Seven Segment Display 542 , 543 
ULN - 555, 9301 etc . 

up interfaces 8253m 8255 , 8085 etc . 
3 CRO 30 Mhz Dual Trace and CH2 - 

Sensitivity -5 
mb/Div to 10V /Div 1-2 -5 Step 
11 Caliberated steps. 
Input coupling System AC-GND -DC 
Trigger Mode - AUTO -NORM - TV - V , 
TVH Operating systems CH 1 
only CH 1 Operates CH2, only CH2 
operates, ADD Alegeebric SUM of 
CH 1 and CH 2 DUAL CHl & CH2 
are displayed simultaneously. 

CH 1 O /P AmP 
4 Function 3 Mhz, 20 V- P- P, 
Generator O /P Frequency Range 0 .3 Hz to 

3 Mhz . Operating Modes : Sine 
Square, Triangle DC Digital 
Frequency read out, DC Offset 
adjustment square wave rise time 

Type : 70 ms. 
5 Bread - 17 cm x 6 cm 

Board 


- ഡ്യൂപ്ലിക്കേറ്റ് ഫോറങ്ങൾ ആവശ്യമുള്ളവർ 200 രൂപ + 
വാറ്റ് 4 % കോപ്പി ഒന്നിന് കൂടുതൽ നൽകേണ്ടതാണ്. 


LIST OF ITEMS 


Name of Item 
No. 


Specification 


Quantity 

Nos . 


(1) 


(2) 


(3 ) 


( 4) 


2 


- 10 


1 Power 

Supply 
(0-60V ) 


2AMP, 9V , 230V AC 50 Hz Single 
Phase, Voltage Regulation +/-0 .01 % 
+ /-2mV, Load Regulation (from 
NL to FL) + /-0.01 % 2 Mv, Protection 
against short circuit and over load 


Government Polytechinc College, 


( Sd.) 
Principal. 


Kannur. 


